© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


ക 


സ ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 10 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ആഗസ്റ്റ് 31 
31st August 2021 

1197 ചിങ്ങം 15 
15th Chingam 1197 


നമ്പർ 


34 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 9 
9th Bhadra 1943 


PART III 


Labour Department 


NOTICES 


നമ്പർ ECC - 40 / 2019 . 


2021 ജൂലൈ 28 . 


( 1 ) 


No. ECC - 40 / 2013 . 

28th July 2021 . 
Whereas the Oriental Insurance Company Limited has 
deposited with this Court an amount of 8,15,865 ( Eight 
Lakh Fifteen Thousand Eight Hundred and Sixty five only ) 
towards compensation payable to the dependents of the 
deceased Abdurahiman who met with fatal accident in the 
course of work while he was working as a Driver in a 
Autorikshaw bearing Registration No. KL - 18-144 on 
28-3-2018 . The Assistant Labour Officer , Koyilandy has 
reported that ( 1 ) Shahida ( wife ) ( 2 ) Aadhila ( daughter ) 
Mavilakkandy , Chenoli , Kozhikode are his only 
dependents as defined under Section 2 ( 1 ) ( d ) of the 
Employees ' Compensation Act , 1923 any other claiming to 
be such dependents should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and from 
the same . If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the person mentioned above and claim 
preferred there after will not be considered . 


28-3-2018 -ാം തീയതി KL 18-144 നമ്പർ ഓട്ടോറിക്ഷ 
യിൽ ഡവറായി ജോലി ചെയ്യവെ ഉണ്ടായ അപകടത്തിൽ 
മര ണ പ്പെട്ട അ ബ് ദു റഹ്മാൻ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
? 8 , 15 , 865 ( എട്ട് ലക്ഷത്തി പതി ന യ്യാ യി രത്തി എണ്ണൂറ്റി 
അറുപത്തിയഞ്ച് രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . 
തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനു സ രിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
( 1 ) ഷാഹിദ ( ഭാര്യ ) , ( 2 ) ആദില ( മകൾ ) , മാവിലക്കണ്ടി , 
ചേനോളി , കോഴിക്കോട് എന്നിവർ മാത്രമേയുള്ളൂ വെന്ന് 
കൊയിലാണ്ടി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ് തി രിക്കു ന്നു . അ പ കാ ര മുള്ള ആശി ത രാ ണന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ് . അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Gaz . No. 34 / 2021 / DTP ( Labour ) 


467 


31st AUG . 2021 ] 


LABOUR DEPARTMENT 


110 


( 2 ) 


( 3 ) 


No. C - 1362021 . 


28th July 2021 . 


No. ECC - 29 / 2019 . 


4th August 2021 . . 


Whereas the General Manager , Lakshadweep 
Development Corporation Limitted has deposited with this 
Court an amount of * 7,68,560 ( Sevan Lakh Sixtyeight 
Thousand Five Hundred and Sixty only ) towards 
compensation payable to the dependents of the deceased 
Vikas Olayil who met with fatal accident in the course of 
work wile he was working as a second Engineer on board 
vessel M. V. Kodithala on 5-11-2017 , The Assistant Labour 
Officer , Kannur 2nd Circle has reported that ( 1 ) Athira 
( wife ) Sweet Home , Aramkottam . Alavil P. O. , Kannur ( 2 ) 
Radha ( Mother ) , Sweet Home , Aramkottam , Alavil P. O. , 
Kannur are his only dependents as defined under Section 
2 ( 1 ) ( d ) of the Employee's Compensation Act , 1923 
any other claiming to be such dependents should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claims in writing before me 
and from the same . If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the person mentioned above and claim 
preferred there after will not be considered . 


Whereas the New India Insurance Company Limited 
has deposited with this Court an amount of 10,44,973 
( Ten Lakh Fourty four Thousand Nine Hundred and 
Seventythree only ) towards compensation payable to the 
dependents of the deceased Shaji who met with fatal 
accident in the course of work while he was working as a Driver 
in a Autorikshaw bearing Registration Na KL - 38 - D6892 
on 4-2-2018 . The Assistant Labour Officer Ist Circle 
Kannur has reported that ( 1 ) Resmi , C. ( wife ) , ( 2 ) Abhay , T. 
( Minor Son ) , ( 3 ) Anamika , T. ( Minor daughter ) , ( 4 ) Radha , T. 
( mother ) , Thekkayil ( House ) , Uruvachal , Chovva P. 0. , 
Kannur - 670 006 are his only dependents as defined under 
Section 2 ( 1 ) ( d ) of the Employees ' Compensation Act , 
1923 any other claiming to be such dependts should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claims in writing 
before me and from the same . If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the person mentioned 
above and claim preferred there after will not be 
considered . 

. 


നമ്പർ C - 136 / 2021 . 


2021 ജൂലൈ 28 . 


നമ്പർ ഇ . സി . സി . 29 2019 . 


2021 ആഗസ്റ്റ് 4 . 


മര ണ 


ണപ്പെട്ട ഷാജി 


5 - 11- 2 017 -ാം തീയതി ലക്ഷ ദീപ് ഡവ ല പ്പ് മെ ന്റ് 
കോർപ്പറേഷന്റെ എം . വി . കൊഡിത്തല എന്ന കപ്പലിൽ 
സെക്കന്റ് എഞ്ചിനീയർ ആയി ജോലി ചെയ്യവെ ഉണ്ടായ 
അപ ക ട ത്തിൽ 

മ ര ണ പ്പെട്ട് 

വികാസ് ഓ ല യിൽ എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 3 7,68,560 ( ഏഴ് ലക്ഷത്തി അറുപത്തി 
എട്ടാ യി ര ത്തി അഞ്ഞൂറ്റി അറു പത് രൂപ മാത്രം ) ഈ 
കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളി നഷ്ട പരിഹാര 
ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ ആശിതയായി ( 1 ) ആതിര ( ഭാര്യ ) , സ്വീറ്റ് ഹോം , 
ആറാം കോട്ടം , അലവിൽ പി . ഒ . , കണ്ണൂർ ( 2 ) രാധ ( മാതാവ് ) 
സ്വീറ്റ് ഹോം , ആറാംകോട്ടം , അല വിൽ പി . ഒ . , 

കണ്ണൂർ 
എന്നിവർ മാത്രമേയുള്ളൂ വെന്ന് കണ്ണൂർ രണ്ടാം സർക്കിൾ 
അസിസ്റ്റന്റ് ലേബർ ആഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാ ര തുക മുഴു വനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നത്താണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


4-2-2018 -ാം തീയതി KL - 58 D - 6892-ാം നമ്പർ ഓട്ടോറിക്ഷയിൽ 
ഡവ റായി ജോലി ചെയ്യവെ ഉണ്ടായ അപ ക ട ത്തിൽ 

എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി X 10,44,973 
( പത്ത് ലക്ഷത്തി നാല്പതിനാലായിരത്തി തൊള്ളായിരത്തി 
എഴുപത്തിമൂന്ന് രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . 
തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനു സ രിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
( 1 ) മമ്മി ( ഭാര്യ ) , ( 2 ) അഭയ് , ടി . ( മൈനർ മകൻ ) , ( 3 ) അനാമിക , ടി . 
( മൈനർ മകൾ ) , ( 4 } രാധ , ടി . ( മാതാവ് ) , തെക്കയിൽ വീട് , 
ഉരു വച്ചാൽ , ചൊവ്വ പി . ഒ . , കണ്ണൂർ - 670 006 എന്നിവർ 
മാത്രമേയുള്ളൂവെന്ന് കണ്ണൂർ 1 -ാം സർക്കിൾ അസിസ്റ്റന്റ് 
ലേബർ ആഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യ പ്പെ ടു ത്തി 15 ദിവ സ ത്തി നകം എന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാ ര തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനു 
ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


468 


31st AUG . 2021 ] 


LABOUR DEPARTMENT 


111 


( 4 ) 


നമ്പർ സി -5432021 


2021 ആഗസ്റ്റ് 4 . 


No , C - 5432021 . 


4th August 2021 . 

. 


മ ര ണ 


Whereas the Chief Executive , Kerala Headload 
Workers Welfare Board has deposited with this Court an 
amount of 5,98,680 ( Five Lakh Ninetyeight Thousand Six 
Hundred and Eighty only ) towards compensation payable 
to the dependents of the deceased Santhoshkumar who 
met with fatal accident in the course of work while he was 
working as Headload Worker , West Hill Railway Goodshed 
on 20-12-2019 . The Assistant Labour Officer , Koyilandy has 
reported that ( 1 ) Bindu ( wife ) ( 2 ) Akshay ( son ) , Cheroly 
( House ) , Puthenchery , Kunnathara , Kozhikode are his only 
dependents as defined under Section 2 ( 1 ) ( d ) of the 
employee's Compensation Act , 1923 any other claiming to 
be such dependents should within 15 days of the 
publication of this notice in the Kerala Government Gazette 
prefer their claims in writing before me and from the same . 
If no such claims are received within the prescribed time 
the entire amount of compensation will be disbursed to the 
person mentioned above and claim preferred there after will 
not be considered . . 


20 -12-2019 -ാം തീയതി കോഴി ക്കോട് വെസ്റ്റ് ഹിൽ 
റെയിൽവെ ഗുഡ് ഷെഡിൽ ഹെഡ് ലോഡ് വർക്ക് റായി 
ജോലി ചെയ്യവെ ഉണ്ടായ അപ ക ട ത്തിൽ 

പ്പെട്ട 
സന്തോഷ് കുമാർ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 5,98,680 
( അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിഎട്ടായിരത്തി അറുന്നൂറ്റി എൺപത് 
രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളി 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ബിന്ദു ( ഭാര്യ ) , 
( 2 ) അക്ഷയ് ( മകൻ ) ചെറോളി , പുത്തഞ്ചേരി , കുന്നത്തറ , 
കോഴിക്കോട് എന്നിവർ മാത്രമേയുള്ളൂവെന്ന് കൊയിലാണ്ടി 
അസിസ്റ്റന്റ് ലേബർ ആഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ട പ രി ഹാ ര തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനു 
ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Office of the Industrial Tribunal & 

( Sd . ) 
Employees ' Compensation 

Presiding Officer 
Commissioner , , Industrial Tribunal & Employees ' 

' 
Kozhikode . . 

Compensation Commissioner : 


469 


Salim A 


Digitally signed by Salim A 
Date : 2021.09.29 14:01:09 
+ 05'30 ' 


